13th APRIL 2021 ) 


KERALA GAZETTE 


663 


കേരള സംസ്ഥാന വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


വിജ്ഞാപനം 


[ 1995 - ലെ വഖഫ് ആക്ട് 53 -ാം വകുപ്പ് , കേരള സ്റ്റേറ്റ് 
വഖഫ് റൂൾസ് 2019 , ചട്ടം 80 ( 2 ) എന്നിവ പ്രകാരം ) 


[ 2019 - ലെ കേരള സ്റ്റേറ്റ് വഖഫ് റൂൾസിലെ ചട്ടം 79 ( 1 ) പ്രകാരം ) 


No. A11-977 / 2021 - KNR . 


2021 മാർച്ച് 15 . 


നമ്പർ എ10-6097-2019 . 


2021 മാർച്ച് 19 . 


ബോർഡിൽ 87 63 | ആർ . എ . നമ്പ രാ യി രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള മലപ്പുറം ജില്ല , നിലമ്പൂർ താലൂക്ക് , മമ്പാട് 
വില്ലേജ് , അൻസാറുൽ ഇസ്ലാം മദ്രസ്സ കമ്മിറ്റി വഖഫ് വക 
അന്യാധീനപ്പെട്ട താഴെ പട്ടികയിൽ കാണിച്ചിട്ടുള്ള 70 സെന്റ് 
സ്ഥലവും അ തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തു വ ഹകളും 
1995 - ലെ വഖഫ് നിയമം 52 -ാം വകുപ്പ് പ്രകാരം ബഹു . 
കളക്ടർ മുഖേന തിരിച്ച് പിടിക്കു ന്ന തിന് 10 -3 -2021 -ാം 
തീയ തി യിലെ ബോർഡ് തീരു മാ നിച്ചിരിക്കുന്ന വിവരം 
അറിയിച്ചുകൊള്ളുന്നു . 


കേരള സംസ്ഥാന വഖഫ് ബോർഡിൽ 6431 | ആർ . എ . 
നമ്പരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കണ്ണൂർ ജില്ല , തലശ്ശേരി 
താലൂക്കിലെ തെരൂർ പാലയോട് മഹല്ല് മുസ്ലീം ജമാഅത്തിന് 
വേണ്ടി കീഴല്ലൂർ വില്ലേ ജിലെ സർവ്വ 13 1 ( പു തിയ 
സർവെ നമ്പർ 13 | 116 ) ൽപ്പെട്ട 1 സെന്റ് സ്ഥലവും 
അതിലിരിപ്പ് കെട്ടിടവും വഖഫിന്റെ വരുമാനാവശ്യാർത്ഥം 
30 ലക്ഷം രൂപയ്ക്ക് വസ്തു ഉടമകളായ ചമ്പിൽ മാക്കുന്നത്ത് 
അബ്ദുറഹിമാൻ , ചമ്പിൽ മാക്കുന്നത്ത് റഫീക്ക് എന്നിവരിൽ 
നിന്നും വാങ്ങു ന്ന തിന് വഖഫ് ( പസി ഡ ന്റ് അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട് . 


പട്ടിക 


കമ 


എസ് . ആർ , ഒ . 


ആധാര 


റീ സർ 


വിസ്തീർണ്ണം 


മേൽ വസ്തു വാങ്ങു ന്ന തിന് അ നു മതി നൽകുന്ന 
കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോ 
അഭിപ്രായങ്ങളോ ഉണ്ടങ്കിൽ ആയത് ഈ വിജ്ഞാപനം 
സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 14 ദിവസങ്ങൾക്കകം 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ , കേരള സംസ്ഥാന വഖഫ് 
ബോർഡ് , വി.ഐ.പി. റോഡ് , കലൂർ , കൊച്ചി -682 017 എന്ന 
വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ് . നിശ്ചിത 
സമ യ ത്തിന് 

ലഭി ക്കുന്ന 

ആ ക്ഷേ പ ങ്ങ ളും 
അഭിപ്രായങ്ങളും യാതൊരു കാരണവശാലും പരിഗണിക്കുന്ന 
തല്ലെന്നുള്ള വിവരം ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിച്ച് 
കൊള്ളുന്നു . 


നമ്പർ 


നമ്പർ 


നമ്പർ 


ശ ഷ 


1 


നിലമ്പൂർ 


4125/2014 


120/3/1 


25 സെന്റ് 


2 


നിലമ്പൂർ 


4126/2014 


120/3/1 


45 സെന്റ് 


ന 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് , 

( ഒപ്പ് ) 
എറണാകുളം . 

ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് , 

( ഒപ്പ് ) 
കൊച്ചി . 

ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ . 


Gaz , No. 15 / 2021 / DTP ( Part IV ) . 


521 


